O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 09 


Tuesday , 09th November 2021 


1943 കാർത്തികം 18 


1197 തുലാം 24 
24th Thulam 1197 


18th Karthika 1943 


വാല്യം 10 


നമ്പർ 


44 


Vol . X 


No. 


Part III 


Industries and Commerce 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16 


KERALA GAZETTE 


Part III 


കെയിം നോട്ടീസ് 


( 1 ) 


18 സെപ്റ്റംബർ 2021 . 
ഇരവിപുരം വനിതാ വ്യവസായ സഹകരണ സംഘം S IND Q 289 -ന്റെ ലിക്വിഡേറ്റർ 
( സീനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ HQ ) , ജില്ലാ വ്യവസായ കേന്ദ്രം , കൊല്ലം , 1969 - ലെ 
കേരള സഹകരണ സംഘം നിയമം , ചട്ടം 69 ( 2 ) പ്രകാരം പരസ്യപ്പെടുത്തുന്നത് . 

കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 12-6-2021 - ലെ ഡി . ഐ . സി . 
കെ . എൽ . എം . 18520/2019 / കെ 14 നമ്പർ ഉത്തരവ് പ്രകാരം ടി സംഘത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനു എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് . ആകയാൽ ഈ സംഘത്തിൽ 
നിന്നും ഏതെങ്കിലും തുകകൾ കിട്ടുവാനുള്ള ആളുകൾ ആയവയുടെ വിശദാംശങ്ങൾ ഈ 
നോട്ടീസ് പ്രസിദ്ധം ചെയ്തു 60 ദിവസത്തിനകം ലിക്വിഡേറ്റർ ( സീനിയർ കോ - ഓപ്പറേറ്റീവ് 
ഇൻസ്പെക്ടർ HQ ) , ജില്ലാ വ്യവസായ കേന്ദ്രം , കൊല്ലം എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . 60 ദിവസത്തിനു ശേഷം ഉന്നയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ 
അവകാശങ്ങളോ പരിഗണിക്കപ്പെടുന്നതല്ലെന്ന് അറിയിച്ചുകൊള്ളുന്നു . 


( 2 ) 


18 സെപ്റ്റംബർ 2021 . 
മയ്യനാട് വനിതാ വ്യവസായ സഹകരണ സംഘം S IND Q 394 -ന്റെ ലിക്വിഡേറ്റർ 
( സീനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ HQ ) , ജില്ലാ വ്യവസായ കേന്ദ്രം , കൊല്ലം , 1969 - ലെ 
കേരള സഹകരണ സംഘം നിയമം , ചട്ടം 69 ( 2 ) പ്രകാരം പരസ്യപ്പെടുത്തുന്നത് . 

കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 12-6-2021 - ലെ ഡി . ഐ . സി . 
കെ . എൽ . എം . 8520 ; 2019 { കെ 14 നമ്പർ ഉത്തരവ് പ്രകാരം ടി സംഘത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനു എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് . ആകയാൽ ഈ സംഘത്തിൽ 
നിന്നും ഏതെങ്കിലും തുകകൾ കിട്ടുവാനുള്ള ആളുകൾ ആയവയുടെ വിശദാംശങ്ങൾ ഈ 
നോട്ടീസ് പ്രസിദ്ധം ചെയ്ത 60 ദിവസത്തിനകം ലിക്വിഡേറ്റർ ( സീനിയർ കോ - ഓപ്പറേറ്റീവ് 
ഇൻസ്പെക്ടർ HQ ) , ജില്ലാ വ്യവസായ കേന്ദ്രം , കൊല്ലം എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ട താണ് . 60 ദിവസത്തിനു ശേഷം ഉന്നയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ 
അവകാശങ്ങളോ പരിഗണിക്കപ്പെടുന്നതല്ലെന്ന് അറിയിച്ചുകൊള്ളുന്നു . 


അ 


ജില്ലാ വ്യവസായ കേന്ദ്രം , 
കൊല്ലം . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


17 


ക്ലെയിം നോട്ടീസ് 

( 1 ) 


നമ്പർ എൽ.ഐ.സി. 2506 ; 20 ( 2 ) . 


2020 നവംബർ 27 . 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 4-11-2020 തീയതിയിലെ സി.എസ് 3/2506 2020 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം കലവൂർ സി.വി.സി.എസ് ലി . നമ്പർ 64 - ന്റെ ചുമതല 16-11-2020 - ന് ആലപ്പുഴ 
കയർ പ്രോജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുള്ളതാകുന്നു . ആയതിനാൽ ടി 
സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ ആയത് ഈ ക്ലെയിം 
നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം ലഭിക്കാനുള്ള തുകയുടെ വിശദ വിവരം ) 
ആല പൂഴ ക യർ ( പാ ജക് ട് ഓഫീസിലെ ലിക്വി ഡേ ഷൻ ഇൻ സ് പെക് ട 

രേഖാ മൂലം 
അറിയിക്കേണ്ടതാണ് . ടി തീയതിക്കു ശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ അവകാശങ്ങളോ 
പരിഗണിക്കുന്നതല്ലായെന്നും അറിയിച്ചുകൊള്ളുന്നു . 


( 2 ) 


നമ്പർ എൽ.ഐ. സി . എസ് . സി . വി . സി . എസ് . 1169/2016 . 


2021 ജനുവരി 7 . 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 23-1-2018 തീയതിയിലെ സി . എസ് 4 / 11003 / 17 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം കല്ലുപുരയ്ക്കൽ സി.വി.സി.എസ് ലി . നമ്പർ 827 -ന്റെ ചുമതല 6-1-2020 - ന് 
ആലപ്പുഴ കയർ പാജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുള്ളതാകുന്നു . 
ആയതിനാൽ ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ ആയത് 
ഈ ക്ലെയിം നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം ( ലഭിക്കാനുള്ള തുകയുടെ 
വിശദ വിവരം ) ആലപ്പുഴ കയർ പാജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . ടി തീയതിക്കു ശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ അവകാശങ്ങളോ 
പരിഗണിക്കുന്നതല്ലായെന്നും അറിയിച്ചുകൊള്ളുന്നു . 


( 3 ) 


നമ്പർ എൽ.ഐ.സി.എ -1150 / 2016 ( 2 ) . 

2021 സെപ്റ്റംബർ 7 . 
തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 28-12-2016 തീയതിയിലെ സി . എസ് 3 / 7919 / 16 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം വട്ടക്കര സംയോജിത സി . വി . സി . എസ് ലി . നമ്പർ 1150 -ന്റെ ചുമതല 
18-8-2021 - ന് ആലപ്പുഴ കയർ പ്രോജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുള്ള 
താകുന്നു . ആയതിനാൽ ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ 
ആയത് ഈ ക്ലെയിം നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം ( ലഭിക്കാനുള്ള 
തുക യുടെ വിശദ വിവരം ) ആലപ്പുഴ കയർ ' പാജക്ട് ഓഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറെ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ് . ടി തീയതിക്കു ശേഷം അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ 
അവകാശങ്ങളോ പരിഗണിക്കുന്നതല്ലായെന്നും അറിയിച്ചുകൊള്ളുന്നു . 


പ്രോജക്ട് ഓഫീസ് ( കയർ ) , 
ആലപ്പുഴ . 


( ഒപ്പ് ) 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ( കയർ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.09 03:47:01 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


